സം 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL / TV ( N )/ 634/ 2018-20 


SOVERNMENT 


ക 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 9 


2020 നവംബർ 24 
24th November 2020 

1196 വൃശ്ചികം 9 
9th Vrischikam 1196 


നമ്പർ 


46 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 അഗഹായനം 3 
3rd Agrahayana 1942 


PART III 


Commissionerate of Land Revenue 


24th Nov. 2020 ) 


COMMISSIONERATE OF LAND REVENUE 


8198 


( 2 ) 


കമ് 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


നമ്പർ എ1-18959 { 2020 . 


2020 നവംബർ 9 . 


1 


ഭാര്യ 


66 


ഓമന , 

കെ . , 
ബ്ലോക്ക് നമ്പർ 63 , 
ഗാന്ധി നഗർ , 
മാവുവിള , കുടവൂർ 


2 


മകൾ 


46 


നെയ്യാറ്റിൻകര താലൂക്കിൽ കാഞ്ഞിരംകുളം വില്ലേജിൽ 
കാഞ്ഞിരംകുളം പി . 

ചീനിവിള , 

ആ രാമ ത്തിൽ 
അനിൽ എൽ . ജോൺ മരിച്ചു പോയതിനാൽ പരേ തന്റെ 
പേരിൽ ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി 
ഒരു അവ കാശ സർട്ടിഫിക്കറ്റ് ലഭിക്ക ണമെന്ന് കാണിച്ച് 
ടി വീട്ടിൽ ശാന്തിനി , എസ് . ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ 
കാഞ്ഞിരംകുളം വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാർഡിൻ ഉപകാരം ടിയാൻ 5-8-2020 - ൽ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃതാവകാശിയായി 


ബീനാകുമാരി, ഒ . 
വിധുബാല , ഒ . 


, 


4 


അജികുമാർ , ആർ . 


മകൻ 


41 


5 


അജയകുമാർ, ആർ . 


39 


, 


വയസ് 


ശാന്തിനി, എസ് . 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാവ 
കാശികളെന്നു ള്ള തിന് അ ന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന പു പു രം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഭാര്യ 


46 


(2 ) 


നമ്പർ ജി6-24545 2020. 


2020 ഒക്ടോബർ 23 . 


മാത്രമാണു ള്ള തെന്നും പരേ തന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും പരേതൻ നിസന്തിയനാണെന്നും 
അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങുന്നതിനുള്ള അവകാശി മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് 
കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം 

അവർ ആ 

വിവരം പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട് 
ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും തപാൽവഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


ക . 


1- 8 - 2 0 2 0 - 0 0 


തിരുവനന്തപുരം താലൂക്കിൽ തൈക്കാട് വില്ലേജിൽ 
വികാസ് ഭവൻ പി . ഒ . , പാളയം, പാലവിള , റ്റി . സി . 14 / 1160 - ൽ 
സദാനന്ദ ൻ എന്ന യാൾ 

തീ യതി 
മരണപ്പെട്ട തായും വിവിധ ആ വ ശ്യ ങ്ങ ൾ ക്ക് അവ കാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ മകൻ 
അനിൽകുമാർ , കെ . എസ് . സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
തെക്കാട് വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 
3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


താലൂക്കാഫീസ്, 


( ഒപ്പ് ) 


നെയ്യാറ്റിൻകര . 


തഹശീൽദാർ. 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


Thiruvananthapuram Taluk 


നമ്പർ 


ബന്ധം 


പരസ്യം 


1 


അന്നമ്മ 


ഭാര്യ 


71 


2 


മകൻ 


51 


( 1) 


നമ്പർ ജി6-49543 2020. 


2020 ഒക്ടോബർ 27 . 


അനിൽകുമാർ, കെ . എസ്. 
റ്റി . സി . 1461160 , 
പാലവിള വീട്, പാളയം, 
വികാസ് ഭവൻ പി . ഒ . 


3 


ബേബി ആനന്ദൻ 


മകൾ 


50 


തിരു വ ന ന്ത പുരം താലൂക്കിൽ മേൽ തോന്നയ്ക്കൽ 
വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 63 , തോന്നയ്ക്കൽ പട്ടികജാതി 
കോളനി, കുടവൂർ സി . രാഘവൻ എന്നയാൾ 11-3-2013 -ാം 
തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങൾക്ക് അവകാശ 
സർട്ടി ഫിക്കറ്റ് ആ വ ശ്യ പ്പെ ട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
ഓമന , കെ . സമർപ്പിച്ച അപേക്ഷയിൻമേൽ മേൽതോന്നയ്ക്കൽ 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പന്റെ അവകാശികളായി താഴെപ്പറയുന്ന 5 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാവ 
കാശികളെന്നു ള്ള തിന് അ ന ന്ത രാ വകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പു രം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


18 


24th Nov. 2020 ) 


COMMISSIONERATE OF LAND REVENUE 


8199 


( 3 ) 


( 5 ) 


നമ്പർ ജി3-19804 2020 . 


2020 ഒക്ടോബർ 12 , 


നമ്പർ ജി4-256802020 . 


2020 ഒക്ടോബർ 23 . 


13- 8- 2 0 2 0 - ാം 


തിരു വ ന ന്ത പൂ രം താലൂക്കിൽ ആറ്റിപ് വില്ലേജിൽ 
ഹരിദാസൻ, ആർ . , കാട്ടിൽ വീട് , കല്ലിംഗൽ, കുളത്തൂർ പി . ഒ . 
എന്നയാൾ 29-7-2020 -ാം തീയതി മരണപ്പെട്ടതായും ബാങ്ക്, 
മറ്റാവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ ഭാര്യ സരസ്വതി, എൽ . സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ആറ്റിപ വില്ലേ ജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 
3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 


തിരുവനന്തപുരം താലൂക്കിൽ വട്ടിയൂർക്കാവ് വില്ലേജിൽ 
പ്രഭാമന്ദിരം , AMRA - 10 , തോപ്പുമുക്ക്, വട്ടിയൂർക്കാവ് പി . ഒ . 
എന്ന മേൽവിലാസത്തിൽ പി . ജി . സുരേഷ്ബാബു എന്നയാൾ 
തീയ തി മരണ പ്പെ ട്ട തായും 

വിവിധ 
ആവശ്യങ്ങൾക്കുവേണ്ടി ഹാജരാക്കാൻ അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേ തന്റെ ഭാര്യ രാജലക്ഷ്മി കുഞ്ഞമ്മ , ജി . 
സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ വട്ടിയൂർക്കാവ് വില്ലേജ് 
ആ ഫീസർ 

മു ഖാന്തിരം അന്വേ ഷണം നട ത്തി യ തിൽ 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെപ്പറയുന്ന 
3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ് പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 
1 രാജലക്ഷ്മി കുഞ്ഞമ്മ , ജി . 

ഭാര്യ 
2 പി . എസ് . ഗോപീകൃഷ്ണൻ 
ഉണ്ണിത്താൻ 

മകൻ 
3 ആർ . ഗോപിക സുരേഷ് 

മകൾ 
മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാവ 
കാശികളെന്നു ള്ള തിന് അന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ബന്ധം 


നമ്പർ 


ബന്ധം 


54 


1 


ഭാര്യ 


56 


സരസ്വതി, എൽ . 
അനില , എച്ച് . എസ് . 


2 


മകൾ 


33 


27 


3 


അരുൺ, എച്ച് . എസ് . 


മകൻ 


32 


22 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാവ 
കാശികളെന്നു ള്ള തിന് അന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( 6 ) 


നമ്പർ ജി6-23250 2020 . 


2020 ഒക്ടോബർ 1 , 


നമ്പർ ജി4-24156 2020 . 


2020 ഒക്ടോബർ 23 . 


തിരു വ ന ന്ത പുരം താലൂക്കിൽ കല്ലിയൂർ വില്ലേജിൽ 
തേജസ് , കാക്കാമൂല , കല്ലിയൂർ പി . ഒ , എന്ന മേൽവിലാസത്തിൽ 
ജോയി മേരി, എം . എസ് . എന്നയാൾ 3-9-2020 -ാം തീയതി 
മ ര ണ പ്പെ ട്ട താ യും 

വിവിധ 

ആ വ ശ്യ ങ്ങ ൾകക്കു വേണ്ടി 
ഹാജരാക്കാൻ അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേ തന്റെ 

മകൾ ഷിജി , 

എസ് . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ കല്ലിയൂർ വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയ തിൽ പരേ തന്റെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്ന 2 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


തിരുവനന്തപുരം താലൂക്കിൽ ചെറുവയ്ക്കൽ വില്ലേജിൽ 
മെഡിക്കൽ കോളേജ് പി . ഒ . , ഉള്ളൂർ, കൊല്ലംതറയിൽ വീട്ടിൽ 
ഓമന , എ . എന്നവർ 7-12-2019 -ാം തീയതി മരണപ്പെട്ടതായും 
വിവിധ ആവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെ ട്ടു കൊണ്ട് പരേ തയുടെ ഭർത്താവ് ശിവദാസൻ, എ . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ചെറുവയ്ക്കൽ വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നട ത്തി യ തിൽ പരേ തയുടെ 
അവകാശികളായി താഴെ പറയുന്ന 4 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


ജ . 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


1 


ഭർത്താവ് 


67 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


ശിവദാസൻ, എ . , 
കൊല്ലംതറയിൽ വീട്, 
ഉദയ ഗാർഡൻസ്, 
ഹൗസ് നമ്പർ 4, ഉള്ളൂർ, 
മെഡിക്കൽ കോളേജ് പി . ഒ . 
രഞ്ജു , ഒ . 
രമ , ഒ . 
രതീഷ്, എസ് . 


1 


25 


N 


മകൾ 


43 


2 


28 


3 


39 


4 


മകൻ 


37 


ഷിജി , ജെ . എസ് . 

മകൾ 
സുജ , ജെ . എസ് . 
മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാവ 
കാശിക ളെ ന്നു ള്ള തിന് അന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാവ 
കാശിക ളെ ന്നു ള്ള തിന് അന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


19 


24th Nov. 2020 ] 


COMMISSIONERATE OF LAND REVENUE 


8200 


( 7 ) 


( 9 ) 


നമ്പർ ജി6-24699 2020. 


2020 ഒക്ടോബർ 27 . 


നമ്പർ ജി6-1357212020 . 


2020 നവംബർ 2 . 


ഒ . 


നഗർ , 


ബി- 40 , 


തിരു വനന്തപുരം താലൂക്കിൽ പേരൂർക്കട വില്ലേജിൽ 
പേരൂർക്കട പി . 

വിന്ന് സ് 
സുലേ ഖ മന്ദിരത്തിൽ വിജയകുമാർ , എം . 

എന്ന യാൾ 
28 - 1 - 202 0- ാം തീയതി 

മ ര ണപ്പെ ട്ട തായും 

വിവിധ 
ആവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേ തന്റെ ഭാ ര്യ സു ലേഖ , എസ് . സമർപ്പിച്ച് 
അപേക്ഷയിൻമേൽ പേരൂർക്കട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതയുടെ അവകാശിയായി 
താഴെപ്പറയുന്ന ഒരാളാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . 
പേര് 

പരേതനുമായുള്ള വയസ് 


തിരുവനന്തപുരം താലൂക്കിൽ കടകം പള്ളി വില്ലേജിൽ 
തിരുവനന്തപുരം ബീച്ച് പി . ഒ . , കരിക്കകം, റ്റി . സി . 79/1408 (1, 
എറുമല വീട്, ഗീതാകുമാരി , ആർ . എന്നവർ 17-7-2016 -ാം 
തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങൾക്ക് അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ ഭർത്താവ് 
രാമ ചന്ദ്രൻ നായർ, കെ . സമർപ്പിച്ച അപേക്ഷ യിൻമേൽ 
കടകം പള്ളി വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതയുടെ അവകാശിയായി താഴെ പറയുന്ന 
ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


ബന്ധം 


പേര് 


പരേതയുമായുള്ള വയസ് 


ഭാര്യ 


58 


ബന്ധം 


സുലേഖ , എസ് . 
സുലേഖ മന്ദിരം , 
വിന്നേഴ്സ് നഗർ , ബി -40 , 
പേരൂർക്കട പി . ഒ . 


59 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാവ 
കാശിയെന്നു ള്ള തിന് അ ന ന്ത രാ വ കാശ സർട്ടി ഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


രാമചന്ദ്രൻ നായർ, കെ . , 

ഭർത്താവ് 
എറുമല വീട്, 
റ്റി . സി . 79 ; 1408 , 
കരിക്കകം, 

തിരുവനന്തപുരം, ബീച്ച് പി . ഒ 
മേൽ പരാമർശിച്ചിട്ടുള്ളയാളാണ് പരേതയുടെ അനന്തരാവ 
കാശിയ ന്നു ള്ള തിന് അ ന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


(8 ) 


നമ്പർ ജി6-9345 2020. 


2020 ഒക്ടോബർ 30 . 


( 10 ) 


നമ്പർ ജി3-24386 2020 . 


2020 ഒക്ടോബർ 23 . 


തിരുവനന്തപുരം താലൂക്കിൽ പേരൂർക്കട വില്ലേജിൽ 
അമുത , റ്റി . സി . 33/1129 , പുളിമൂട് ലെയിൻ, വട്ടിയൂർക്കാവ് 
പി . അംബികാദേവി & എൻ . മുരളീധരൻ നായർ എന്നിവർ 
യഥാക്രമം 30-12-2019 - ലും 9-9-2015 - ലും മരണപ്പെട്ടതായും 
വിവിധ ആവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടു കൊണ്ട് പരേ തരുടെ മകൻ നിധിൻ ബാ ബു , എം . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ പേരൂർക്കട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേ ഷണം നട ത്തി യ തിൽ പരേത രു ടെ 
അവകാശികളായി താഴെപ്പറയുന്ന 2 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


എന്ന യാൾ 


തിരു വ ന ന്തപുരം താലൂക്കിൽ വഞ്ചിയൂർ വില്ലേജിൽ 
ബലറാം , വി . , ഡി -2015, നന്ദിനി ഗാർഡൻസ്, പടിഞ്ഞാറേകോട്ട, 
ഫോർട്ട് പി . ഒ . 

20 - 1 - 2 0 2 0 - ാം തീ യതി 
മരണപ്പെട്ടതായും ബാങ്ക്, മറ്റ് ആവശ്യങ്ങൾക്കായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
പിയ ബലറാം സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ വഞ്ചിയൂർ 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പര തന്റെ അവ കാ ശികളായി 

പറ യു ന്ന 
പേരാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . 


പേര് 


ക്രമ 
നമ്പർ 


പരേതരുമായുള്ള വയസ് 


താ ഴ 


2 


ബം 


1 


39 


2 


40 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


നിത്യാ മുരളീധരൻ നായർ മകൾ 
നിധിൻ ബാബു , എം ., 

മകൻ 
റ്റി . സി . 33/1129 , അമൃത , 
പി.എൽ.ആർ.എ. - 33 , 
പുളിമൂട് ലെയിൻ , വട്ടിയൂർക്കാവ്, 
തിരുവനന്തപുരം 


1 


പിയ ബലറാം 


ഭാര്യ 


44 


2 


ഐശ്വര്യ ബി . മേനോൻ 


മകൾ 


18 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതരുടെ അനന്തരാവ 
കാശികളെ ന്നുള്ള തിന് അന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പു രം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാവ 
കാശിക ളെ ന്നു ള്ള തിന് അന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


20 


24th Nov. 2020 ) 


COMMISSIONERATE OF LAND REVENUE 


8201 


( 11 ) 


( 13 ) 


നമ്പർ ജി6-24698 2020. 


2020 ഒക്ടോബർ 27 . 


നമ്പർ ജി3-23389 2020. 


2020 ആഗസ്റ്റ് 14 . 


തിരുവനന്തപുരം താലൂക്കിൽ പേരൂർക്കട വില്ലേജിൽ 
പേരൂർക്കട പി . ഒ . , എൻ.പി.പി. നഗർ , ഹൗസ് നമ്പർ - 60 , 
രോഹിണി യിൽ റ്റി . എ . കൃഷ് ണ മൂർത്തി എന്നയാൾ 
23-1-2020 -ാം തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങൾക്ക് 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
ഭാര്യ വി . മംഗ ളാം ബിക സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
പേരൂർക്കട വില്ലേ ജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
4 പേരാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . 


തിരു വ ന ന്ത പുരം താലൂക്കിൽ മുട്ടത്തറ വില്ലേജിൽ 
റഷീദ ബീവി, പി . ഡി . നഗർ , വള്ളക്കടവ് പി . ഒ . എന്ന വർ 
31- 8- 2016 - ാം തീ യതി മരണ പ്പെ ട്ട തായും 

ബാങ്ക്, 
മറ്റാവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതയുടെ ഭർത്താവ് അബ്ദുൽ സമദ് , എസ് . 
സമർപ്പിച്ച അപേക്ഷ യിൻമേൽ മുട്ടത്തറ വില്ലേജാഫീസർ 
മുഖാന്തിരം അ ന്വേ ഷണം നട ത്തി യ തിൽ 

പരേ ത്യു ടെ 
അവകാശികളായി താഴെപ്പറയു ന്ന 3 പേരാണ് ഉള്ളതെന്ന് 
അറിവായിരിക്കുന്നു . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


1 


ശാരദാമ്മ 


മാതാവ് 


84 


നമ്പർ 


ബം 


2 


ഭാര്യ 


58 


1 


66 


2 


വി . മംഗളാംബിക , 
രോഹിണി, 
ഹൗസ് നമ്പർ -60 , 
എൻ.പി.പി. നഗർ , 
പേരൂർക്കട പി. ഒ . 


അബ്ദുൽ സമദ് , എസ് . ഭർത്താവ് 
അക്സസർ ഖാൻ, എ . എസ് . മകൻ 
അസീന , ആർ . 

മകൾ 


36 


3 


32 


3 


ഗൗതം, കെ . 


മകൻ 


29 


4 


ഗായതി, കെ . 


മകൾ 


26 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വ കാശിക ളെന്നുള്ള തിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പൂരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 14 ) 


നമ്പർ ജി3-24054 2020 . 


2020 ഒക്ടോബർ 19 . 


( 12 ) 


നമ്പർ ജി4-1020712020 . 


2020 ഒക്ടോബർ 16 . 


തിരുവനന്തപുരം താലൂക്കിൽ വെങ്ങാനൂർ വില്ലേജിൽ 
ജാൽ ബാ മൻസിൽ , ഹാർബർ റോഡ്, വിഴിഞ്ഞം എന്ന 
മേൽവിലാസത്തിൽ ജാൽബാ ബീഗം, എച്ച് . എസ് . എന്നവർ 
16-8-2020 -ാം തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങൾക്ക് 
വേണ്ടി ഹാജരാക്കാൻ അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതയുടെ മകൻ അംജദ് അഹമ്മദ് സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ വെങ്ങാനൂർ വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ ടിയാളുടെ അവകാശികളായി 
താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . 
കമ് പേര് 

മരിച്ചവരുമായുള്ള വയസ് 
നമ്പർ 


തിരുവനന്തപുരം താലൂക്കിൽ അയിരൂപ്പാറ വില്ലേജിൽ 
ശോഭന , കെ . , പ്ലാ വറക്കോട്, പുതു വൽ പുത്തൻ വീട്, 
ചന്തവിള , സൈനിക് സ്കൂൾ, പി . ഒ . എന്നവർ 12-6-2020 -ാം 
തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങൾക്ക് അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ ഭർത്താവ് 
ഭുവ നചന്ദ്രൻ സമർപ്പിച്ച അപേക്ഷ യിൻമേൽ അയിരൂപ്പാറ 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതയുടെ അവകാശികളായി താഴെപ്പറയുന്ന 3 പേരാണ് 
ഉള്ളതെന്ന് അറിവായിരിക്കുന്നു . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


ബന്ധം 


1 


ഭുവനചന്ദ്രൻ 


ഭർത്താവ് 


53 


1 


അംജദ് അഹമ്മദ് 


മകൻ 


30 


2 


നെജു , ബി . എസ് . 


മകൻ 


30 


2 


ഷഹനാസ് ഫാത്തിമ 


മകൾ 


28 


3 


നജു , ബി . എസ് . 


28 


3 


എം . അബ്ദുൾ ഖാദർ 


ഭർത്താവ് 


57 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാ 
വ കാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ള തിന് അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


Gaz , No. 46 / 2020 / DTP ( CLR ) . 


21 


24th Nov. 2020 ] 


COMMISSIONERATE OF LAND REVENUE 


8202 


( 15 ) 


( 17 ) 


നമ്പർ ജി6-245711 2020 . 


2020 ഒക്ടോബർ 23 . 


നമ്പർ ജി6-25324 / 2020 . 


2020 ഒക്ടോബർ 30 . 


അവ കാശ 


തിരു വ ന ന്തപുരം താലൂക്കിൽ തിരുവല്ലം വില്ലേജിൽ 
തിരു വല്ലം പി . ഒ . , റ്റി . സി . 68 { 2390 ( 1 ) , 65 { 348 6 , 
ഉണ്ടെത്തറ വീട്ടിൽ സഫിയ ബീവി, പി . എന്നവർ 2-5-2020 -ാം 
തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങൾക്ക് അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേതയുടെ മകൻ 
മുഹമ്മദ് റഷീദ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ തിരുവല്ലം 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതയുടെ അവകാശിയായി താഴെപ്പറയുന്ന ഒരാളാണ് 
ഉള്ളതെന്ന് അറിവായിരിക്കുന്നു . 


തിരുവനന്തപുരം താലൂക്കിൽ ചെറുവയ്ക്കൽ വില്ലേജിൽ 
മെഡിക്കൽ കോളേജ് പി . ഒ . , കുമാരപുരം, പാലവിള വീട്ടിൽ 
ഗോപ കു മാർ , ബി . എന്ന യാൾ 30 - 10 - 2019 -ാം തീയതി 
മരണപ്പെ ട്ട തായും വിവിധ ആവശ്യ ങ്ങ ൾ ക്ക് 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
ജ്യോതി , എസ് . എസ് . സമ ർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 
ചെറുവയ്ക്കൽ വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ജ്യോതി, എസ് . എസ് . , 

ഭാര്യ 
പാലവിള വീട്, 
പൂന്തി റോഡ്, കുമാരപുരം, 
മെഡിക്കൽ കോളേജ് പി . ഒ . 
നിശാന്ത് ഗോപൻ 

മകൻ 
നിഖിൽ ഗോപൻ 


പേര് 


വയസ് 


പരേതയുമായുള്ള 

ബന്ധം 


51 


1 


48 


2 


24 


മുഹമ്മദ് റഷീദ്, എം . 

മകൻ 
റ്റി . സി . 65 3486, 
ഉണ്ടെത്തറ വീട്, 

തിരുവല്ലം പി . ഒ . 
മേൽ പരാമർശിച്ചിട്ടുള്ളയാളാണ് പരേതയുടെ അനന്തരാ 
വ കാശിയെ ന്നുള്ള തിന് അന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പൂരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


3 


22 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാവ 
കാശിക ളെ ന്നുള്ളതിന് അന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( 16 ) 


നമ്പർ ജി3-25386 2020. 


2020 ഒക്ടോബർ 30 . 


( 18 ) 


25 101 , 


നമ്പർ ജി6-24694 2020 . 


2020 നവംബർ 4, 


24- 8- 200 2 - ാം 


തിരു വ ന ന്തപുരം താലൂക്കിൽ വഞ്ചിയൂർ വില്ലേജിൽ 
എ . ദാര സ്വാ മി , 

ക വ ല്യം , റ്റി . സി . 
ജി.എ.കെ. സീറ്റ്, ഗാന്ധാരി അമ്മൻകോവിൽ എന്നയാൾ 
തീയ തി മ ര ണ പ്പെ ട്ട തായും 

ബാങ്ക് 
മറ്റാവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേ തന്റെ ഭാര്യ എസ് . രാജ മ്മാൾ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ വഞ്ചിയൂർ വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്ന 5 പേരാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


99 


2 


ബം 


എസ്. രാജമ്മാൾ 

ഭാര്യ 
എം . ആർ . മണി (മരുമകൻ ) 

പരേതയായ മകൾ 

ലീലാമണിയുടെ ഭർത്താവ് 
കാർത്തിക റാം മണി (ചെറുമകൻ ) 


1 


61 


86 


3 


തിരുവനന്തപുരം താലൂക്കിൽ പേരൂർക്കട വില്ലേജിൽ 
വട്ടിയൂർക്കാവ് പി . ഒ . , മഞ്ചാടിമൂട്, കുതിരക്കാട് ലൈൻ, മീന 
കോട്ടേജിൽ ഗംഗാധരൻപിള്ള, ഓമന അമ്മ എന്നിവർ യഥാക്രമം 
8 -4 - 2012 -ലും 13 -1-2018 -ലും മരണപ്പെട്ടതായും വിവിധ 
ആവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേ തരുടെ മകൻ ശ്രീകുമാരൻ നായർ , ജി . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ പേരൂർക്കട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതരുടെ അവകാശികളായി 
താഴെപ്പറയുന്ന നാല് പേരാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതരുമായുള്ള വയസ് 
നമ്പർ 
ശ്രീകുമാരൻ നായർ , ജി . , 

മകൻ 
ശീലം , റ്റി . സി . 10 11743 ( 2 ) , 
കെ . ആർ . ഡബ്ലഎ . - 238 , 
കുതിരക്കാട് ലൈൻ, 

വട്ടിയൂർക്കാവ് പി . ഒ . 
ഹരീഷ്കുമാർ, ജി . 
മീനാകുമാരി, ഒ . 

മകൾ 
സുരേഷ്കുമാർ , ജി . 

മകൻ 
മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതരുടെ അനന്തരാ 
വകാശികളെന്നുള്ള തിന് അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


മകൻ 


48 


2 


59 


4 


അനന്ത ശിവശർമ്മ 


മകൻ 


81 


3 


56 


5 


17 


4 


53 


ഡി . സുലോചന 

മകൾ 
മേൽ പരാമർശിച്ചിട്ടുള്ള വരാണ് ടിയാന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന് അനന്തരാവകാശ സർട്ടിഫിക്ക 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പു രം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


22 


24th Nov. 2020 ] 


COMMISSIONERATE OF LAND REVENUE 


8203 


( 19 ) 


Nedumangad Taluk 


നമ്പർ ജി3-24946 2020 . 


2020 നവംബർ 4 . 


പരസ്യം 


മരണ 


തിരുവനന്തപുരം താലൂക്കിൽ അണ്ടൂർക്കോണം വില്ലേജിൽ 
എം . രാജ ശേഖരൻ നായർ, കാർത്തി ക , തിരു വെ ള്ളൂർ, 
അണ്ടൂർക്കോണം എന്നയാൾ 2-10-2009 -ാം തീയതി 
പ്പെ ട്ട തായും ബാങ്ക് മറ്റ് ആവ ശ്യ ങ്ങൾക്കായി അവകാശ 
സർട്ടി ഫിക്കറ്റ് ആവശ്യ പ്പെ ട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
രാധമ്മ , എസ് . സമർപ്പിച്ച അപേക്ഷയിൻമേൽ അണ്ടൂർക്കോണം 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന മൂന്ന് പേരാണുള്ള 
തെന്ന് അറിവായിരിക്കുന്നു . 


( 1 ) 
നമ്പർ ബി6-8818 2020. 

2020 സെപ്റ്റംബർ 17 . 
ടു മ ങ്ങാട് 

താ ലൂ ക്കിൽ വി തുര വില്ലേ ജിൽ 
താമ സിച്ച് വരവെ അന്തരിച്ചുപോയ വസന്ത എന്ന വരുടെ 
അനന്ത രാവകാശികൾക്ക് വിവിധ ആവ ശ്യ ങ്ങൾക്കു മായി 
അവകാശ സർട്ടിഫിക്കറ്റിനായി പേപ്പാറ പി . ഒ . , പൊടിയക്കാല , 
ആർശ് ഭവനിൽ ഷിബു , എം . വി . ബോധിപ്പിച്ച് അപേക്ഷ 
വിതുര വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോർട്ടും 

സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൾ 22-7-2020 - ൽ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


മ രണ 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


1 


ഭാര്യ 


65 


പേര് 


പരേതയുമായുള്ള 


വയസ് 


2 


രാധമ്മ , എസ് . 
കൃഷ്ണകുമാർ, ആർ . 
വിഷ്ണജിത്ത്, ആർ . 


മകൻ 


കമ് 
നമ്പർ 


37 


ബന്ധം 


3 


33 


; 


1 


മകൻ 


38 


ഷിബു , എം . വി . 
ഷീന , വി . 


2 


മകൾ 


34 


മേൽ പരാമർശിച്ചിട്ടുള്ള വരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നു ള്ള തിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവ സ ത്തി നകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജ രായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളണ്ടതും അവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു . 


( 20 ) 


നമ്പർ ജി3-24810 2020. 


2020 


നവംബർ 24 , 


തിരു വ ന ന്ത പുരം താലൂക്കിൽ മുട്ടത്തറ വില്ലേജിൽ 
ചന്ദ്രൻ , കെ . പി . റ്റി. സി . 48,151 ( 2 ), 48 , യു . പി. എസ്. ലെയ്ൻ, 
അമ്പലത്തറ , പൂന്തുറ പി . ഒ . എന്നയാൾ 8-9-2020 -ാം തീയതി 
മരണപ്പെട്ടതായും ബാങ്ക് മറ്റ് ആവശ്യങ്ങൾക്കായി അവകാശ 
സർട്ടി ഫിക്കറ്റ് ആവശ്യ പ്പെ ട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
അജിത് കു മാ രി സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ മുട്ടത്തറ 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന മൂന്ന് പേരാണുള്ള 
തെന്ന് അറിവായിരിക്കുന്നു . 


(2 ) 
നമ്പർ ബി5-19541 ; 2019 . 

2020 ഒക്ടോബർ 23 . 
നടു മ ങ്ങാട് താ ലൂ ക്കിൽ 

ക ര കുളം വില്ലേ ജിൽ 
താമ സിച്ച് വ ര അന്ത രിച്ചു പോയ ഗിരീശൻ, എൻ . 
എന്നയാളുടെ അനന്തരാവകാശികൾക്ക് വസ്ത്ര സംബന്ധമായ 
ആവശ്യത്തിനും മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ 
സർട്ടിഫിക്കറ്റിനായി പുതുക്കുളങ്ങര പി . ഒ . , പൊങ്ങ ല്ലി , 
വെട്ടിയിൽ വീട്ടിൽ സുജാത , ഡി . ബോധിപ്പിച്ച അപേക്ഷ 
ഉഴമലയ്ക്കൽ, കരകുളം, ആര്യനാട് എന്നീ വില്ലേജാഫീസർമാർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 31-10-2019 - ൽ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


1 


ഭാര്യ 


40 


പേര് 


പരേതനുമായുള്ള 


വയസ് 


അജിതകുമാരി, എം . എസ് . 
രേവതി ചന്ദ്രൻ 


കമ 
നമ്പർ 


2 


മകൾ 


ബന്ധം 


21 


3 


ആതിര ചന്ദൻ 


19 


1 


ഭാര്യ 


47 


2 


സുജാത 
ഗ്രീഷ്മ , ജി . എസ് . 
ഹരീഷ് , ജി . എസ് . 


മകൾ 


28 


3 


മകൻ 


26 


മേൽ പരാമർശിച്ചിട്ടുള്ള വരാണ് പരേതന്റെ അനന്തരാ 
വ കാശികളെന്നുള്ള തിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാക 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ ( പസി ദ്ധപ്പെടുത്തി 30 
ദി വ സ ത്തി നകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളണ്ടതും അവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു . 


താലൂക്കാഫീസ്, 
തിരുവനന്തപുരം. 


( ഒപ്പ് ) 
തഹശീൽദാർ. 


23 


